| Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 / 12 - 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERN 


കയ 


ക്കാം . 


ള സർക്ക 
MENT OF 


KERAL 


KERALA GAZETTE 

കേരള ഗസററ് 


PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


24th July 2012 
2012 ജൂലൈ 24 
2nd Sravana 1934 
1934 ശ്രാവണം 2 


Vol. LVII 
വാല്യം 57 


No . | 30 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Industries Department 


കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രം - എഴുതിത്തള്ളിഉത്തരവാവുകയും ചെയ്തതാണ്. അതുപോലെ 
ജനറൽ മാനേജരുടെ നടപടിക്രമം 

കൊടുത്തു തീർക്കാൻ കഴിയുന്നവ കൊടുത്ത് തീർക്കുകയും 

കൊടുത്ത് തീർക്കാൻ കഴിയാത്തവ കണ്ടുകെട്ടാൻ അപേക്ഷിച്ചതിന്റെ 
( ഹാജർ: എം . വി . യോഹന്നാൻ) 

വെളിച്ചത്തിൽ കണ്ടുകെട്ടി ഉത്തരവാകുകയും ചെയ്തതാണ്. 
നമ്പർ സി3 - 6140 / 1992 . 

മേൽ സാഹചര്യത്തിൽ ഇനിയും ആസ്തികൾ ഈടാക്കാനോ 
2012 ജൂൺ 21. 

ബാദ്ധ്യതകൾ കൊടുത്തു തീർക്കാനോ ഇല്ല എന്ന് ലിക്വിഡേറ്റർ 
പരാമർശം: - (1) കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രംജനറൽ 

- റിപ്പോർട്ട് ചെയ്യുകയും സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ് 
മാനേജരുടെ 11 - 12 - 1995 - ലെ സി3 - 6140/ 92 -ാം ചെയ്യുന്നതിന് അപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു . 
നമ്പർ ഉത്തരവ്. 

ഉത്തരവ് 
(2) സീനിയർ കോ -ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ 
( വ്യവസായം) കോഴിക്കോടിന്റെ 8 - 6 - 2012 - ലെ 

മേൽ സാഹചര്യങ്ങൾ വിലയിരുത്തി 1969 - ലെ കേരള 
ലിക്വ 10 / 99 -ാം നമ്പർ കത്ത്. 

സഹകരണ നിയമം 1921 - ലെ വകുപ്പ് 74 അനുസരിച്ച് എന്നിൽ 

നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഉള്ളിയേരി 
കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽമാനേജരുടെ വുമൺ ഇൻ ഡ സ്ട്രിയൽ കോ - ഓപ്പറേറ്റീവ് സൊസൈറ്റി 
11 - 12 - 1995 - ലെ സി3 - 6140 / 92 -ാം നമ്പർ ഉത്തരവനുസരിച്ച് ലിമിറ്റഡ് നമ്പർ എസ്. ഇൻഡ് ( ഡി ) 272 എന്ന സംഘത്തിന്റെ 
ഉള്ളിയേരി വുമൺ ഇൻഡസ്ട്രിയൽ കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി രജി ട്രേ ഷൻ ഇതിനാൽ റദ്ദ് ചെയ്ത് ഉത്തര വാ കു ന്നു . 
ലിമിറ്റഡ് നമ്പർ എസ്. ഇൻഡ് ( ഡി ) 272 - ന്റെ പ്രവർത്തനം സംഘത്തിന്റെ റിക്കാർഡുകൾ 3 വർഷക്കാലം ലിക്വിഡേറ്റർ 
അവസാനിപ്പിച്ച് സമാപ്തീകരണത്തിനായി കോഴിക്കോട് - സൂക്ഷിക്കേണ്ടതും ആയതിന് ശേഷം ജനറൽ മാനേജരുടെ 
ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ സീനിയർ കോ -ഓപ്പറേറ്റീവ് മുൻകൂർ അനുമതിയോടുകൂടി നശിപ്പിക്കേണ്ടതുമാണ്. 
ഇൻസ്പെക്ടർ ( വ്യവസായം) ലിക്വിഡേറ്ററായി നിയമിക്കുകയും 
ലിക്വിഡേറ്റർ ചാർജ്ജ്ഏറ്റെടുക്കുകയും ചെയ്തു . ഈടാക്കാൻ 
കഴിയുന്ന മുഴുവൻ ആസ്തികളും ഈടാക്കുകയും ഈടാക്കാൻ 

( ഒപ്പ്) 
കഴിയാത്തവ എഴുതിത്തള്ളുന്നതിന് അപേക്ഷിച്ചതനുസരിച്ച് കോഴിക്കോട്. 

ജനറൽ മാനേജർ. 


